Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 





കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 


Reg. No. KL/TV(N)/634/2018-20 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 8 


വാല തിരുവനന്തപുരംം 8th December 2020 
° Eee“ 
> ചൊവ്വ 1196 വൃശ്ചികം 23 നബ 
) 23rd Vrischikam 1196 48 
Vol. IX Thiruvananthapuram, നിനി No. 


1942 അഗ്രഹായനം 17 


ത്മ 17th Agrahayana 1942 








PART Il 
Commissionerate of Land Revenue 





8th Dec. 2020] COMMISSIONERATE OF LAND REVENUE 8470 
ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ മേല്‍ വിവരിച്ചവര്‍ മാ്രതമാണ്‌ അവകാശികള്‍ എന്നു 
നമ്പര്‍ ബന്ധം കാണിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 

ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം പ്രസിദ്ധീകരിച്ച്‌ 
1 രാജമ്മ മകള്‍ 64 

30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
2 വാസു സുകുമാരന്‍ മകന്‍ be സമര്‍പ്പിക്കേണ്ടതാണ്‌. തമസിച്ചോ, തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 
3 ച്രന്ദിക സുശീലന്‍ മരുമകള്‍ 57 പരാതികള്‍ യാതൊരുകാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
4 രാധാമണി മകള്‍ 56 (2) 
5 രവീന്ദ്രന്‍ മകന്‍ 53 ച 

നമ്പര്‍ എഫ്‌ 1-5925/2020. 2020 ആഗസ്റ്റ്‌ 24. 
6 ബാബു, എ. എസ്‌. > 50 ര 

[1 തൊടുപുഴ താലൂക്കില്‍ കാരിക്കോട്‌ വില്ലേജില്‍ 

7 സജി, എ. എസ്‌. 2 47 അമ്പാനപ്പള്ളിയില്‍ വീട്ടില്‍ അബ്ദുള്‍ കരീം, എ. ഇ. 
8 സൂനില്‍ ചെറുമകന്‍ 33 എന്നയാള്‍ 27-12-2017-ാം തീയതി മരിച്ചുപോയതിനാല്‍ 
9 സുരേഷ്‌ ം 37 പരേതന്റെ മകന്‍ സനീര്‍, എ. എ. സമര്‍പ്പിച്ച അവകാശ 


(പരേതന്റെ ഭാരൃ വര്‍ഷങ്ങള്‍ക്ക്‌ മുന്നേ മരണമടഞ്ഞി 
ട്ടുള്ളതാണ്‌. കൂടാതെ ഒരു മകന്‍ സുശീലന്‍ 4-5-1995-ല്‍ 
മരണമടഞ്ഞിട്ടുള്ളതുമാണ്‌.) 


ഈ സാഹചര്യത്തില്‍ മുകളില്‍ കാണിച്ചിട്ടുള്ളവരാണ്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതില്‍ ആക്ഷേപം ഉള്ളവര്‍ ഈ പരസ്യം കേരള 
ഗവണ്‍മെന്റ്‌ ഗസററില്‍ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. വൈകിയും 


പരേതന്റെ അനന്തരാവകാശികളെന്ന്‌ 


തപാല്‍മാര്‍ഗ്ഗവും കിട്ടുന്ന പരാതികള്‍ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, (പ്പ്‌) 


ഉടുമ്പന്‍ചോല. തഹശീല്‍ദാര്‍. 


Thodupuzha Taluk 
പരസ്യം 
(1) 


നമ്പര്‍ എഫ്‌1-6397/2020. 2020 ആഗസ്റ്റ്‌ 24. 


തൊടുപുഴ താലൂക്കില്‍ കരിമണ്ണൂര്‍ വില്ലേജില്‍ 
വട്ടക്കാവില്‍ വീട്ടില്‍ സിറിയക്ക്‌ (സിറിയക്ക്‌, വി. ജെ.) 
എന്നയാള്‍ 26-9-2018-ാം തീയതി മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ മകന്‍ സീജോ സിറിയക്ക്‌ സമര്‍പ്പിച്ച അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനുള്ള 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ ടി 
സിറിയക്ക്‌ (സിറിയക്ക്‌, വി. ജെ.) 26-5-2018-ഠാം തീയതി 
മരിച്ചതായും താഴെ പറയുന്നവര്‍ മാര്രമാണ്‌ പരേതന്റെ 


അപേക്ഷയിന്‍ മേല്‍ ബന്ധപ്പെട്ട 


അവകാശികളെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കൊച്ചു ത്രേസ്യാമ്മ ഭാര്യ, 72 

2 ആന്‍മി ടോം മകള്‍ 50 

3 ബിന്റി സിറിയക്ക്‌ ം 49 

4 സീജോ സിറിയക്ക്‌ മകന്‍ 46 

5 ഡിന്റോ സിറിയക്ക്‌ ം 43 


6 എമിന്‍ സിറിയക്ക്‌ മകള്‍ 33 


സര്‍ട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ ടി 
അബ്ദുള്‍ കരീം, എ. ഇ. 27-12-2017-ാം തീയതി മരിച്ചതായും 
താഴെ പറയുന്നവര്‍ മാ്രതമാണ്‌ പരേതന്റെ അവകാശികള്‍ 
എന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ആമിന അബ്ദുള്‍ കരീം ഭാര്യ 55 

2 സമീര്‍, എ. മകന്‍ 40 

3 സനീര്‍, എ. എ ടു 35 


(പരേതന്റെ മാതാപിതാക്കള്‍ മുന്‍പിനാലെ മരണപ്പെട്ടി 
ട്ടുള്ളതാണ്‌.) 


മേല്‍ വിവരിച്ചവര്‍ മാ്രതമാണ്‌ അവകാശികള്‍ എന്നു 
കാണിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
സമര്‍പ്പിക്കേണ്ടതാണ്‌. താമസിച്ചോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


പരാതികള്‍ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


(3) 


നമ്പര്‍ എഫ്‌1-8283/2020. 2020 ആഗസ്റ്റ്‌ 18. 


തൊടുപുഴ താലൂക്കില്‍ നെയ്യശ്ശേരി വില്ലേജില്‍ 
കല്ല്ലേപ്ലാക്കല്‍ വീട്ടില്‍ ജിപ്സണ്‍ ജോസഫ്‌ എന്നയാള്‍ 
19-5-2020-ാ൦ തീയതി മരിച്ചുപോയതിനാല്‍ പരേതന്റെ ഭാരൃ 
മെല്‍ബി ജിപ്സണ്‍ സമര്‍പ്പിച്ച അവകാശ സര്‍ട്ടിഫിക്കറ്റിനുള്ള 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ ടി ജിപ്സണ്‍ ജോസഫ്‌ 
19-5-2020-ാം തീയതി മരിച്ചതായും താഴെ പറയുന്നവര്‍ 


മാത്രമാണ്‌ പരേതന്റെ അവകാശികള്‍ എന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 മെല്‍ബി ജിപ്സണ്‍ ഭാര്യ 37 

2 ആല്‍ബിന്‍ ജിപ്സണ്‍ മകന്‍ 13 

ദ ആന്റോ ജിപ്സണ്‍ + 10 

4 കെസിയ ജിപ്സണ്‍ മകള്‍ 6 


8th Dec. 2020] 


COMMISSIONERATE OF LAND REVENUE 





മേല്‍ വിവരിച്ചവര്‍ മാ്തമാണ്‌ അവകാശികള്‍ എന്നു 
കാണിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
സമര്‍പ്പിക്കേണ്ടതാണ്‌. താമസിച്ചോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


പരാതികള്‍ യാതൊരുകാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
(4) 


Maud agjyah1-6727/2020, 2020 ആഗസ്റ്റ്‌ 10. 


തൊടുപുഴ താലൂക്കില്‍ ആലക്കോട്‌ വില്ലേജില്‍ 
കാരാമയില്‍ വീട്ടില്‍ കെ. ആര്‍. ഗോപാലകൃഷ്ണന്‍ നായര്‍ 
എന്നയാള്‍ 13-6-2018-ഠം തീയതി മരിച്ചുപോയതിനാല്‍ 
പരേതന്റെ ഭാരയ പി. എന്‍. രാധാമണി സമര്‍പ്പിച്ച അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട 
വില്ലേജാഫീസര്‍ മുഖേന അന്വേഷണം നടത്തിയതില്‍ 
ടി കെ. ആര്‍. ഗോപാലകൃഷ്ണന്‍ നായര്‍ 13-6-2018-90 തീയതി 
മരിച്ചതായും താഴെ പറയുന്നവര്‍ മാഠ്രതമാണ്‌ പരേതന്റെ 


അവകാശികള്‍ എന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 പി. എന്‍. രാധാമണി ഭാര്യ 69 

2 ആശാ ബിനു മകള്‍ 45 

3 പ്രശാന്ത്കുമാര്‍, വി. ജി. മകന്‍ 37 

4 ഉമാദേവി, ആര്‍. 

മരണപ്പെട്ട മകന്‍ 
വിനോദ്കുമാര്‍, വി.ജി.-യുടെ ഭാര്യ 45 
ട ഐശ്വര്യ വിനോദ്‌ ,, മകള്‍ 19 


(പരേതന്റെ മകന്‍ വിനോദ്കുമാര്‍, വി.ജി. 3-9-2014-90 
തീയതിയിലും മാതാപിതാക്കള്‍ മുന്‍പിനാലെയും മരണ 
പ്പെട്ടിട്ടുള്ളതാണ്‌.) 

മേല്‍ വിവരിച്ചവര്‍ മാഠ്രതമാണ്‌ അവകാശികള്‍ എന്നു 
കാണിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം പ്രസിദ്ധീകരിച്ച്‌ 
30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
സമര്‍പ്പിക്കേണ്ടതാണ്‌. താമസിച്ചോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


പരാതികള്‍ യാതൊരുകാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


(5) 


നമ്പര്‍ എഫ്‌1-7843/2020. 2020 ആഗസ്റ്റ്‌ 11. 


തൊടുപുഴ താലൂക്കില്‍ തൊടുപുഴ വില്ലേജില്‍ 


വെള്ളൂര്‍ വിട്ടില്‍ ജയകുമാര്‍, വി. എസ്‌. എന്നയാള്‍ 
25-6-2020-ാ൦ തീയതി മരിച്ചുപോയതിനാല്‍ പരേതന്റെ ഭാരൃ 
ബിന്ദു, എം. സമര്‍പ്പിച്ച അവകാശ സര്‍ട്ടിഫിക്കറ്റിനുള്ള 
അപേക്ഷയിന്‍മേല്‍ ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖേന 
അന്വേഷണം നടത്തിയതില്‍ ടി ജയകുമാര്‍, വി. എസ്‌. 
25-6-2020-ാം തീയതി മരിച്ചതായും താഴെ പറയുന്നവര്‍ 


മാത്രമാണ്‌ പരേതന്റെ അവകാശികള്‍ എന്നും അറിവായിരിക്കുന്നു. 


69 


8471 
ക്രമ പേര്‌ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ബിന്ദു, എം. ഭാര്യ 56 
2 വിനു ജയകുമാര്‍ മകന്‍ 33 
3 ചന്ദ്രമതി അമ്മ മാതാവ്‌ 86 


മേല്‍ വിവരിച്ചവര്‍ മാത്രമാണ്‌ അവകാശികള്‍ എന്നു 
കാണിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം പ്രസിദ്ധീകരിച്ച്‌ 
ഈ ആഫീസില്‍ നേരിട്‌ ഹാജരായി 
സമര്‍പ്പിക്കേണ്ടതാണ്‌. തമസിച്ചോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


30 ദിവസത്തിനകം 


പരാതികള്‍ യാതൊരുകാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
(6) 


നമ്പര്‍ എഫ്‌1-9307/2019. 2020 ആഗസ്റ്റ്‌ 11. 


തൊടുപുഴ താലൂക്കില്‍ കാരിക്കോട്‌ 
മങ്ങാട്ട്‌ വീട്ടില്‍ ഹസ്സന്‍ റാവുത്തര്‍ എന്നയാള്‍ 
തീയതി മരിച്ചുപോയതിനാല്‍ പരേതന്റെ ഭാര്യ ഖദീജ ഉമ്മ 
സമര്‍പ്പിച്ച അവകാശ സര്‍ട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയിന്‍മേല്‍ 
ബന്ധപ്പെട്ട വില്ലേജാഫീസര്‍ മുഖേന 
നടത്തിയതില്‍ ടി ഹസ്സന്‍ റാവുത്തര്‍ എന്നയാള്‍ 21-11-2016-0ഠ 


വില്ലേജില്‍ 
[1] 
21-11-2016-90 


അന്വേഷണം 


തീയതി മരിച്ചതായും താഴെ പറയുന്നവര്‍ മാത്രമാണ്‌ പരേതന്റെ 
അവകാശികള്‍ എന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 

നമ്പര്‍ ബന്ധം 
1 ഖദീജ ഉമ്മ ഭാര്യ 70 
2 സലീന സലിം മകള്‍ 50 
3 റംല, എം. എച്ച്‌. + 48 
4 നിസാമോള്‍, എം. എച്ച്‌. i 43 
5 മീരാലവ റാവുത്തര്‍, എം. എസ്‌. സഹോദരന്‍ 84 
6 ഖദീജ ബീവി സഹോദരി 65 
7 അബ്ദൂള്‍ ഖാദര്‍ സഹോദരന്‍ 75 
8 എം.എസ്‌. കാസ്സിം 63 
9 എം.എന്‍. ഹമീദ്‌ റാവുത്തര്‍ » 71 
10 എം.എസ്‌. ഫാത്തിമ സഹോദരി 67 


(പരേതന്റെ സഹോദരി എം. എസ്‌. ജമീല 20-2-2006-ോ൦ 
തീയതിയിലും മൂന്‍പിനാലെയും 
മരണപ്പെട്ടിട്ടുള്ളതാണ്‌.) 


മാതാപിതാക്കള്‍ 


മേല്‍ വിവരിച്ചവര്‍ മാ്രതമാണ്‌ അവകാശികള്‍ എന്നു 
കാണിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം പ്രസിദ്ധീകരിച്ച്‌ 
ഈ ആഫീസില്‍ നേരിട്‌ ഹാജരായി 
സമര്‍പ്പിക്കേണ്ടതാണ്‌. താമസിച്ചോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന 


30 ദിവസത്തിനകം 


പരാതികള്‍ യാതൊരുകാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
തൊടുപുഴ. 


(പ്പ) 


തഹശീൽദാർ. 


